Reg. No. 08 . mmud 
KL / TV ( N )/ 12 /2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


AXA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


12 


mejo 55 ) 


നമ്പർ 


23rd March 2010 
THIRUVANANTHAPURAM , TUESDAY 

2010 2009 23 
തിരുവനന്തപുരം. ചൊവ്വ 

2nd Chaithra 1932 

1932 m 2 
PART III 
Stores Purchase 


Department of Treasuries 
TENDER NOTICE 

[No. 1/ 2010 ] 
No. EK4/12443/2009 . 

4th March 2010 . 
Scaled tenders in the prescribed forms are invited 
from the manufacturers or from their authorized 
dealers for the supply and installation of computers 
and computer peripherals as detailed below to the 
Department of Treasuries, Goverment of Kerala . 
The prices quoted should be inclusive of all taxcs. 

Detailed configuration of items mentioned 
below and details of buy back items will be 
furnished at the time of the purchase of the tender 
form from the office of the undersigned . The 
rate quoted shall be valid for three months from 
the date of signing of the agreement. 

The items are to be supplied to various 
T rcasuries, in the State within 30 days of receipt 
of the supply order . The rate for each buy back 
item should be quoted separately along with the 
ratesof the isems under tender . All items should 
have3 years warránty and 2 years after warranty 
support on materials and technical . 
Cost of tender form : 

Original- Rs. 25,000 + 4 % VAT . 

Duplicate - Rs. 12 ,500 -44 % VAT. 
Date and time of issue of tender forin -- 
22-3 -2010 , 10 a . m . 

Last date and time of sale of tender form 
22-4 - 2010 , Ip . m . 


Last date and time of receipt of tender - - 
24-4 -2010 , 3 p . m . 

Date and time of opening of tenders- - 
26 -4 -2010 , 11 a . m . 

Designation and address from whom tender 
forms can be had and to whom tenders are to be 
sent - The Director, Directorate of Treasuries , Krishna 
Buildings, Power House Road , Thiruvanantha 
puram - 36 . Telephone No. 0471 -2461963 . 

Intending bidders can purchase tender forms 
from the office of the undersigacdon payment of 
Rs. 26 ,000 in cash as cost of tender forms or get it by 
post on payment of Rs . 26 ,075 (cost of tender form 
and stamp paper) by Money Order along with a self 
addressed and stamped envelope and a request for 
the supply of tender forms. Cheques, Demand 
Drafts , Postal Orders ctc . will not be accepted and 
nor it will be sent by VPP . 

Duplicate copy of the tender form will be issued 
to firms or individuals who have purchased original 
forms, but tenders should be submitted in original, 

EMD, which is 1 % of the amount quoted 
for the quantity required shall be furnished by way 
of Demand Draft in favour of the Director of 
Treasuries payable at Thiruvananthapuram for the 
fulfillment of the contract . EMD of the unsuccessful 
bidders will be returned within one month after the 
tenders are finalized and that of successful will be 
adjusted into the Security Deposit. 


ഉളളടക്കം ചെയ°ത 26,075 രൂപയുടെ (ദർഘാസ 
പമാണത്തിൻറെയും മുപ്പതത്തിന്റെയും വില 
മണിയോർഡർ അയച്ച് അപേക്ഷിക്കേണ്ടതാണ്. 
ചെക്ക്, ഡിമാൻറ് ( ഡാഫ്റ് , 3 പ ാ സ * 0 0 ൽ 
ഒർഡറുകൾ ഇവ ദർഘാസം ( പ്രമാണത്തിൻറെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണം വി . പി . പി . 
ആയി അയച്ചുകൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണ 
ത്തിന്റെ ഡിക്കറ കോപ്പീ ഒറിജിനൽ ഫാമിൻറ 
കൂടെ നൽകുന്നതാണ്, എന്നാൽ ദർഘാസുകൾ ഒറിജിനൽ 
( പമാണത്തിൽ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. 

കരാർ തുകയുടെ1 % നിര്യഭവ്യമായി ( ഇ എം ഡി , 
ഷറി ഡയറക്ടർ, തിരുവനന്തപുരം-36 എന്ന 
പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ മാറാവുന്ന 
ഡിമാൻറ് ഡാഫ്റം ദർഘാസം പ്രമാണത്തോടൊപ്പം 
ഉൾപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് ( പമാണത്തോടൊപ്പം 
കേരള സർക്കാരിന്റെ 50 രൂപ മുപ്പതിൽ 
പ്രാഥമിക കരാർ ഒപ്പിട്ട് ദർ ഘാസിനോടൊപ്പം 
നൽകേണ്ടതാണ്. 

- ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനു 
Agoraro " Tender for the supply of Computers and 
Accessories as per the Tender Notification No . 1 / 2010 " 
എന്ന് ആലേഖനം ചെയ്തിരിക്കണം, ദർഘാസു 
കൾ ദർഘാസുകാരുടെ സാന്നിധ്യത്തിലോ അവരുടെ 
അംഗീകത പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിലാ 
നിർദിഷ്ട ദിവസം തുറക്കുന്നതാണ് . 


നിർദ്ദിഷ്ട തീയതിയും സമയത്തിനും ശേഷം 
ലടിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലു 
പരിഗണിക്കുന്നതല്ല . 


LIST OP ITEMS 


Every bidder shall furnish preliminary agreement 
in the prescribed form on Kerala Government 
Stamp Paper Worth Rs. 50 along with the tender . 

The tender should be superscribed Tender 
for the Supply of Computers and computer peri 
pherals as per tender notification No. 1 /2010 " and 
they should be addressed to the Director of Trezguries , 
Power House Road , Thiruvananthapuram - 36 . 

The tenders received in time will be opened in 
the presence of such bidders or their authorised 
representatives who may be present at that time. 

No tenders received after the specified date and 
time will be accepted on any account. 

സംസ്ഥാന ട്രഷറി വകുപ്പിൽ കമ്പ്യൂട്ടറുകളും 
അനുബന്ധ ഉപകരണങ്ങളും സപ്ലേ ചെയ്യുന്നതി 
ലേക്കായി നിർമ്മാതാക്കളിൽ നിന്നും അല്ലെങ്കിൽ 
അവരുടെ അംഗീകത ഏജൻസികളിൽ നിന്നും മും 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . കമ്പ്യൂട്ടറു 
കളുടേയും അനുബന്ധ ഉപകര ണങ്ങളുടേയും എണ്ണവും 
വിവരവും ചുവടെ ചർക്കുന്നു . സാധനങ്ങളുടെ 
വില എല്ലാ നികുതികളും ഉൾപ്പെടെ ആയിരിക്കണം. 

- സർവറുകളുടേയും നോഡുകളുടേയും മററു 
അനുബന്ധ ഉപകരണങ്ങളുടേയും 2 ക 0 ൽ 
ഫിഗാറഷൻ വിശദ വിവരവും buy back ആയി 
നൽകുന്ന സാധനങ്ങളുടെവിശദ വിവരവും ദർഘാസ 
പമാണ്. വാങ്ങുന്നതോടൊപ്പം:te (Sറ് ഡയറക്ട 
റേററിൽ നിന്നും ലഭിക്കുന്നതാണ്. Buy back- ന് ഉളള 
ഓരോ സാധനത്തിൻറെയും വില (പ്രത്യേകം 
ഒറിജിനൽ ടെബറിനോടൊപ്പം കാണിച്ചിരിക്കണം, 
ദർഘാസിൽ രേഖപ്പെടുത്തുന്ന തുക കരാർ ഒപ്പ 
വച്ച ദിവസം മുതൽ 3 മാസം വരെ പ്രാബല്യമുള 
തായിരിക്കും, ഓർഡർ ലഭിച്ച് 30 ദിവസത്തിനകംതന്നെ 
കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും കേരളത്തിലെ 
വിവിധ (6ഷറികളിൽസപ്ലെചെയ്യേണ്ടതും ഇൻസ്റ്റാൾ 
ചയ്യേണ്ടതുമാണ്. എല്ലാ ഉപകര ണങ്ങൾക്കും 3 (മൂന്ന്) 
വർഷത്തെ വാറണ്ടിയും 2 (രണ്ട്) വർഷത്തെ വാറണിക്കു 
ശേഷമുളള, സാധനസാമഗ്രികൾ ഉൾപ്പെടുന്ന ടെക്നി 
ക്കൽ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. എല്ലാ ടക്സും 
ഡ്യൂട്ടിയും ( പാത്യകം കാണിച്ചിരിക്കണം, 
ദർഘാസ പ്രമാണത്തിന്റെ വില ; 

അസ്സ ൽ രൂപ 25,000 + 4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറാ " _ പൂപ 12,500 + 4 % വാറ്. 
ദർഘാസ പ്രമാണം വിൽപ്പന ആരംഭിക്കുന്ന 
തീയതിയും സമയവും 22- 3- 2010, 10 മണി. 

- കർഘാസം ( പമാണം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 22- 4 - 201 0 1 മണി, 

- ദർഘാസ പ്രമാണം സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും- 24- 4- 2010 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
26 .4 -2010, 11 മണി. 

- ദർഘാസുകൾ താഴെപ്പറയുന്ന മേൽവിലാസത്തിൽ 
നിന്നും ലഭിക്കുന്നതാണ്- ഷറി ഡയറക്ടർ , 

ഷറി ഡയറക്ടറാറ്, കൃഷ്ണാ ബിൽഡിംഗ്സ്, 
പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം- 96 . 
ടലിഫോൺ- 0471 -2461963 . 

താൽപ്പര്യമുളള ദർഘാസുകാർക്ക് ദർഘാസ് പ്രമാണം 
വകുപ്പ് മേധാവിയുടെ ഓഫീസിൽനിന്നും വാങ്ങാവുന്ന 
താണ് ( വില 26, 000 രൂപ ) . തപാൽ മുഖേന ദർഘാസ് 
ആവശ്യപ്പെടുന്നവർ ആവശ്യമായ തപാൽ സ്ററാമ്പ 
ഒട്ടിച്ച് സ്വന്തം മേൽവിലാസം എഴുതിയ കവർ 


C 


Name of Items 


Quantity 


No . 


| 24 


1 Server (as buy back to the old ) | 150 
2 Personal computer Node : with Os 704 

(as buy back to the old ) 
3 Line Matrix Printers (as buy backa 

to the old ) 
4 Dot matrix printer (as buy back 900 . 

to the old ) 
5 High Speed Printer 
6 UPS 5 KVA ( as buy back to the old) • 
7 UPS 3 KVA ( as buy back to the old ) 277 


65 


Directorate of Treasuries , 
Thiruvananthapuram . 


| ( Sd , ) 
Director of Treasuries . 


